തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് 


പരസ്യം 


നമ്പർ ROC - 1945 / 09/ Mis-3 . 

- 2009 ആഗസ്റ്റ് 24. 
-- 1950- ലെ ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ട് 15 
സെക്ഷൻ 15 - ൽ 1, 2 അ നുസരിച്ച് സെക്ഷൻ 28 - ൽ 2 
അനുസരിച്ച് അംഗീകരിച്ച് തുടർന്നുവന്നിരുന്ന വ്യവസ്ഥകൾ 
പ്രകാരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭരണത്തിൻ 
കീഴിലുള്ള ഉള്ളൂർ ഗ്രൂപ്പിൽപ്പെട്ട കുലശേഖരം ദേവസ്വം 
പഞ്ചവാദ്യം പ്രവർത്തി നോക്കി നടത്തുന്നതിന് തിരുവനന്തപുരം 
ജില്ലയിൽ തിരുവനന്തപുരം താലൂക്കിൽ വട്ടിയൂർക്കാവ് 
വില്ലേജിൽ കുലശേഖരം കാവുമഠത്തിൽ കുടുംബത്തിന് 
കാരാണ്മ അവകാശം സിദ്ധിച്ചിട്ടുള്ളതാകുന്നു . എന്നാൽ ടി 
പഞ്ചവാദ്യം ജോലിക്ക് വരുന്നതിന് ടി കുടുംബത്തേക്ക് അടുത്ത 
അവകാശികളിൽപ്പെട്ട ആരും ഇല്ലായെന്ന് കാണിച്ച് കുടുംബ 
മൂപ്പന്റെ അപേക്ഷ ലഭിച്ചിട്ടുള്ളതിനാൽ ടി കാരാത്മ അവകാശം 
11- 8- 2009 -ാം തീയതി മുതൽ റദ്ദ് ചെയ്യുന്നതിന് തിരുവിതാംകൂർ 
ദേവസ്വം ബോർഡിൽനിന്നും തീരുമാനം എടുക്കുന്നു . 
ബോർഡിന്റെ ഈ തീരുമാനത്തിൽ ബന്ധപ്പെട്ട കക്ഷികൾക്ക് 
ആക്ഷേപമുള്ളപക്ഷം ആയത് പരസ്യപ്പെടുത്തിയ തീയതി 
മുതൽ 30 ദിവസത്തിനകം സെക്രട്ടറി, തിരുവിതാംകൂർ ദേവസ്വം 
ബോർഡ്, നന്തൻകോട്, തിരുവനന്തപുരം- 3 എന്ന 
വിലാസത്തിൽ എഴുതി അറിയിക്കേണ്ടതാണ്. 


നിശ്ചിത സമയ പരിധിക്കകം ആക്ഷേപം ഒന്നും 
ലഭിക്കാത്തപക്ഷം ഈ പ്രാഥമിക വിജ്ഞാപനം അന്തിമ 
വിജ്ഞാപനമായി പരിഗണിച്ചും ടി ലാവണം റദ്ദ് ചെയ്ത 
തീയതി മുതൽ ഡിപ്പാർട്ടുമെന്റ് ടി ലാവണത്തിൽ 
വച്ചിട്ടുള്ളവരെ സ്ഥിരപ്പെടുത്തുന്നതുമാകുന്നു . 

തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനുവേണ്ടി 


( ഒപ്പ്) 
സെക്രട്ടറി. 


തിരുവനന്തപുരം. 


